Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


്ക 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


2021 സെപ്റ്റംബർ 14 
14th September 2021 

1197 ചിങ്ങം 29 
29th Chingam 1197 

1943 ഭാദം 23 
23rd Bhadra 1943 


36 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Dairy Development Department 


നോട്ടീസ് 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

നടപടിക്രമം 


നമ്പർ 150 2021 . 


2021 ജൂലൈ 28 . 


( ഹാജർ : ശ്രീ . റാഫി പോൾ , ഡെപ്യൂട്ടി ഡയറക്ടർ , തൃശ്ശൂർ 


( 1 ) 


നമ്പർ സി -108182021 ആർ.ഡിസ് . 


2021 ജൂലൈ 27 . 


ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ ആല 
പഞ്ചാ യ ത്തിൽ പ്രവർത്തിച്ചിരുന്ന കോടുകുളഞ്ഞി ക്ഷീര 
സംഘം എ 129 ( ഡി ) ആപ്കോസ് വർഷങ്ങളായി പ്രവർത്തന 
രഹിത മായി കിട ക്കു ക യാ ണ് . ഈ സംഘം തുടർന്ന് 
( പവർത്തി ക്കു വാ ൻ യാതൊരു സാദ്ധ്യതയും ഇല്ലാത്ത 
സാഹ ചര്യ 

ര്യ ത്തിൽ ഈ സംഘം സമാപ്തീക രിക്കു ന്നതിന് 
ന ട പ ടി കൾ സ്വീക രിച്ചു വ രു ന്ന തി നാൽ ഇതി മേൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
നോട്ടീസ് പസി ദ്ധീ ക രി ക്കുന്ന തീയതി മുതൽ ഒരു 
മാസത്തിനുള്ളിൽ ചെങ്ങന്നൂർ ക്ഷീരവികസന ഓഫീസറെ 
രേഖാമൂലം 

അറിയിക്കേണ്ടതാണ് . യാതൊരു ആക്ഷേപവും 
നിശ്ചിത തീയതിക്കുള്ളിൽ ലഭിക്കുന്നില്ലായെങ്കിൽ ഇനിയൊരു 
അറിയിപ്പ് കൂടാതെ സംഘം സമാപ്തീകരിക്കുന്നതാണ് എന്ന് 
അറിയിച്ചുകൊള്ളുന്നു . 


വിഷയം : -ക്ഷീരവികസന വകുപ്പ് - തൃശ്ശൂർ ജില്ല -ചൊവ്വന്നൂർ 
ബ്ലോക്കില ക ട ങ്ങാട് 

ക്ഷീരോൽപ്പാ ദക 
സഹകരണസംഘം ക്ലിപ്തം നമ്പർ ആർ . 221 ( ഡി ) 
ആപ്കോസ് സമാപ്തീകരണം - 1969 - ലെ കേരള 

സംഘം നിയമം വകുപ്പ് 74 പ്രകാരം 
രജിസ്ട്രേഷൻ ആന്റ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
പരാമർശം :-( 1 ) ഈ ഓഫീസിലെ 23-3-2007 - ലെ സി / 804 / 2004 

നമ്പർ ഉത്തരവ് . 


സഹകരണ 


( 2 ) വടക്കാഞ്ചേരി ക്ഷീരവികസന ഓഫീസറുടെ 

16-6-2021 - ലെ 78 2017 നമ്പർ കത്ത് . 
തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ ബ്ലോക്കിലെ കടങ്ങോട് 
ക്ഷീരോല്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ . 221 ( ഡി ) 
ആപ്കോസ് സമാ ഫീ ക രണ നട പടികൾ പൂർത്തീ ക രി 
ക്കുന്നതിനായി പരാമർശം ( 1 ) പ്രകാരം വടക്കാഞ്ചേരി ക്ഷീരവികസന 
ആഫീസറെ സമാപ്തീകരണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരുന്നു . 


ക്ഷീരവികസന ഓഫീസ് , 
ചെങ്ങന്നൂർ . 


( ഒപ്പ് ) 
ക്ഷീരവികസന ഓഫീസർ . 


Gaz . No. 36 / 2021 / DTP ( Dairy Development ) . 


519 


42 


KERALA GAZETTE 


[ PART III 


196 9 - ല 


സഹ ക രണ സംഘം 


പരാമർശം ( 2 ) ( പകാരം വടക്കാഞ്ചേരി ക്ഷീര വിക സന 
ഓഫീസർ ടി സംഘത്തിന്റെ യാതൊരു വിധ രേഖകളും 
സ മാ പ് തീ ക രണ് ഉദ്യോഗ സ്ഥന് 

അ ന്വ ഷ ണ ത്തിൽ 
ലഭ്യമായിട്ടില്ലായെന്നും ടി സംഘത്തിൽ ഉപകരണങ്ങളോ , 
ആസ്തികളോ , മറ്റു വസ്തുക്കളോ ഇല്ലാത്ത സാഹചര്യത്തിൽ 
ടി സംഘം സമാപ്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്ന 
താണെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നു . 

ഉത്തരവ് 


രജിസ്ട്രാർ എന്ന നിലയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം 
ഉപ യോ ഗിച്ച് 

കേ രള 
നിയമത്തിലെ എഴുപത്തി നാലാം വകുപ്പ് പ്രകാരം രജിസ്ട്രേഷൻ 
ട്ട് ചെയ്തും ടി സംഘത്തിന്റെ പേര് ക്ഷീര സംഘങ്ങളുടെ 
പട്ടികയിൽ നിന്നും നീക്കം ചെയ്തം ഉത്തരവാകുന്നു . 


( 3 ) 


നമ്പർ സി -1369,2021 ആർ.ഡിസ് . 


2021 ജൂലൈ 27 . 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ പരാമർശത്തിന് വിധേയമായി 
ചൊവ്വന്നൂർ ബ്ലോക്കിലെ കടങ്ങോട് ക്ഷീരോൽപ്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ആർ . 221 ( ഡി ) ആപ്കോസിന്റെ 

( 
പ്രവർത്തനം നിലച്ചതിനാലും സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
രേഖകളും മറ്റ് അനുബന്ധ രേഖകളും ലഭ്യമല്ലാത്തിനാലും 
രജിസ്ട്രാർ എന്ന നിലയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം 
ഉപ യോ ഗിച്ച് 

കേ രള 
നിയമത്തിലെ എഴുപത്തി നാലാം വകുപ്പ് പ്രകാരം രജിസ്ട്രേഷൻ 
റദ്ദ് ചെയ്തും ടി സംഘത്തിന്റെ പേര് , ക്ഷീര സംഘങ്ങളുടെ 
പട്ടികയിൽ നിന്നും നീക്കം ചെയ്തും ഉത്തരവാകുന്നു . 


വിഷയം : -ക്ഷീര വികസന വകുപ്പ് - തൃശ്ശൂർ ജില്ല 

ചൊവ്വ ന്നൂർ ബ്ലോക്കിലെ പോർക്കുളം 
ക്ഷീരോൽപ്പാദക സഹകരണസംഘം ക്ലിപ്തം നമ്പർ 
ആർ . 104 ( ഡി ) ആപ്കോസ് സമാപ്തീകരണം 
1969 - ലെ കേരള സഹക രണ് സംഘം നിയമം 
വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


196 9 - ല 


സഹ ക രണ സംഘം 


പരാമർശം :-( 1 ) ഈ ഓഫീ സില 3 - 12 - 2 0 09 - ചെല 

സി / 1126 / 2009 നമ്പർ ഉത്തരവ് . 


( 2 ) 


( 2 ) ചൊവ്വന്നൂർ ഡയറി ഫാം ഇൻസ്പെക്ടറുടെ 

29-6-2019 - ലെ 357/2009 നമ്പർ കത്ത് . 


നമ്പർ സി -1357 { 2021 ആർ.ഡിസ് . 


2021 ജൂലൈ 27 . 


( 3 ) ചൊവ്വന്നൂർ ക്ഷീരവികസന ഓഫീസറുടെ 

26-7-2021 - ലെ 357/2009 നമ്പർ കത്ത് . 


ആർ . 


വിഷയം : - ക്ഷീര വികസന വകുപ്പ് - തൃശ്ശൂർ ജില്ല 

-മുല്ലശ്ശേരി 
ബ്ലോക്കിലെ മുല്ലശ്ശേരി ക്ഷീരോല്പാദക സഹകരണ 
സംഘം 

ക്ലി ിപ് തം നമ്പർ 

222 ( ഡി ) 
ആപ്കോസ് സമാപ്തീകരണം -1969 - ലെ കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം 
ര ജി സ് ട ഷ ൻ റദ്ദ് 

ചെയ് ത് 
പുറപ്പെടുവിക്കുന്നു . 


ഉത്ത രവ് 


പരാമർശം : - ( 1 ) ഈ ഓഫീസിലെ 17-4-2018 - ലെ സി / 1782 / 2016 

നമ്പർ ഉത്തരവ് . 


തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ ബ്ലോക്കിലെ പോർക്കുളം 
ക്ഷീരോ ൽപ്പാദക സഹ ക രണ സംഘം 

ക്ലിപ് തം നമ്പർ 
ആർ . 104 ( ഡി ) ആപ്കോസ് സമാ ഹീക രണ നടപടികൾ 
പൂർത്തീകരിക്കുന്നതിനായി പരാമർശം ( 1 ) പ്രകാരം ചൊവ്വന്നൂർ 
ഡയറി ഫാം ഇൻസ്ട്രക്ടറെ സമാപ്തീകരണ ഉദ്യോഗസ്ഥനായി 
നിയ മി ച്ചി രു ന്നു . 

ടി സം ഘ ത്തിന്റെ യാതൊരു വിധ 
രേഖകളും സമാപീകരണ ഉദ്യോഗസ്ഥന് അന്വേഷണത്തിൽ 
ലഭ്യമായിട്ടില്ലായെന്നും ടി സംഘത്തിൽ ഉപകരണങ്ങളോ , 
ആസ്തികളോ , മറ്റു വസ്തുക്കളോ ഇല്ലാത്ത സാഹചര്യത്തിൽ 
ടി സംഘം സമാപ്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്ന 
താണെന്ന് പരാമർശം ( 2 ) കത്തിന്റെ അടി സ്ഥാ ന ത്തിൽ 
പരാമർശം ( 3 ) പ്രകാരം ചൊവ്വന്നൂർ ക്ഷീരവികസന ഓഫീസർ 
ശുപാർശ ചെയ്തിരിക്കുന്നു . 


( 2 ) മുല്ലശ്ശേരി ക്ഷീരവികസന ഓഫീസറുടെ 

8-6-2021 - ലെ 100/2021 നമ്പർ കത്ത് . 


സംഘം 


ഉത്തരവ് 


തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരി ബ്ലോക്കിലെ മുല്ലശ്ശേരി 
ക്ഷീരോൽപ്പാദക സഹ ക രണ 

ക്ലിപ് തം നമ്പർ 
ആർ . 222 ( ഡി ) ആപ്കോസ് സമാ  ീകരണ നടപടികൾ 
പൂർത്തീകരിക്കുന്നതിനായി പരാമർശം ( 1 ) പ്രകാരം മുല്ലശ്ശേരി 
ക്ഷീരവികസന ആഫീസറെ സമാപ്തീകരണ ഉദ്യോഗസ്ഥനായി 
നിയമിച്ചിരുന്നു . പരാമർശം ( 2 ) പ്രകാരം മുല്ലശ്ശേരി ക്ഷീര 
വി ക സ ഓഫീ സർ ടി സംഘ ത്തിന്റെ യാതൊരു വിധ 
രേഖകളും സമാപീകരണ ഉദ്യോഗസ്ഥന് അന്വേഷണത്തിൽ 
ലഭ്യമായിട്ടില്ലായെന്നും ടി സംഘത്തിൽ ഉപകരണങ്ങളോ , 
ആസ്തികളോ , മറ്റു വസ്തുക്കളോ ഇല്ലാത്ത സാഹചര്യത്തിൽ 
ടി സംഘം സമാപ്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്ന 
താണെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നു . 


സഹ ക ര ണ 


മേൽ വിവരിച്ച സാഹച ര്യ ത്തിൽ പരാ മർ ശ ത്തിന് 
വിധേയമായി ചൊവ്വന്നൂർ ബ്ലോക്കിലെ പോർക്കുളം ക്ഷീരോൽപാദക 

സംഘം ക്ലിപ് തം നമ്പർ ആർ . 104 ( ഡി ) 
ആപ്കോസിന്റെ പ്രവർത്തനം നിലച്ചതിനാലും സംഘത്തിന്റെ 
രജി സ് ടേ ഷൻ രേഖ കളും മറ്റ് അ നു ബന്ധ രേഖ കളും 
ലഭ്യ മ ല്ലാ ത്തി നാലും രജി സ് ടാർ 

നില യിൽ 
നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് 1969 - ലെ കേരള 
സഹകരണ സംഘം നിയമത്തിലെ എഴുപത്തി നാലാം വകുപ്പ് 
പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തും ടി സംഘത്തിന്റെ പേര് , 
ക്ഷീര സംഘങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തും 
ഉത്തരവാകുന്നു . 


എന്ന 


ഉത്തരവ് 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ പരാമർശത്തിന് വിധേയമായി 
മുല്ലശ്ശേരി ബ്ലോക്കിലെ മുല്ലശ്ശേരി ക്ഷീരോൽപാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ആർ . 222 ( ഡി ) ആപ്കോസിന്റെ 
പ്രവർത്തനം നിലച്ചതിനാലും സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
രേഖകളും മറ്റ് അനുബന്ധ രേഖകളും ലഭ്യമല്ലാത്തിനാലും 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം , തൃശ്ശൂർ . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


520 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 19:25:16 
+ 05'30 ' 


